Reg. No . രജി. നമ്പർ 
KL / TV ( N ) /12 /12- 14 


Government of Kerala 
കേരള സർക്കാർ 

2012 


GOVERN 


കേ 


രള സർക 
ENMENT OF 


s 


ക്കാർ. പ 


& 


KERAL 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


4th September 2012 
2012 സെപ്റ്റംബർ 4 


Vol. LVII 


THIRUVANANTHAPURAM , TUESDAY 


- No. 1 35 


വാല്യം 57 


| 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


13th Bhadra 1934 
| 1934 ഭാദം 13 


PART III 


Stores Purchase 


Forest Department 


ദർഘാസ് പരസ്യം 


നിരതദ്രവ്യം - 2, 200. 
ദർഘാസ് ഫോറത്തിന്റെ വില - 400 + വാറ്റ്. 
ദർഘാസ് ഫോറം വാങ്ങുന്നതിനുള്ള സമയപരിധി 
9- 9 - 2012 ഉച്ചയ്ക്ക് ഒരു മണിവരെ. 

ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 9 - 9- 2012, 3 മണിവരെ. 


നമ്പർ സി - 1870 / 2012. 

2012 ആഗസ്റ്റ് 10 . 
തിരുവനന്തപുരം വൈൽഡ് ലൈഫ് ഡിവിഷന്റെ അധികാര 
പരിധിയിൽപ്പെടുന്ന എ . ബി . പി . റെയിഞ്ച്, കോട്ടൂരിലെ 
തടിയിതര വനവിഭവ ശേഖരണ സംസ്കരണ യൂണിറ്റിലേക്ക് 
വിവിധ യന്ത ങ്ങൾ വിതരണം ചെയ്ത് സ്ഥാപിക്കുവാൻ 
തയ്യാറുള്ള കരാറുകാരിൽ നിന്നും മുദ്രവെച്ച ദർഘാസുകൾ 
ക്ഷണിക്കുന്നു . ദർഘാസിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ 
9 - 9 - 2012 - ന് ഉച്ചയ്ക്കുശേഷം 3 മണിക്ക് മുൻപായി സീൽ 
ചെയ്ത ദർ ഘാ സു കൾ വൈവൽ ഡ് ലൈഫ് വാർഡൻ, 
വൈൽഡ് ലൈഫ് ഡിവി ഷൻ, രാജീവ് ഗാന്ധി നഗർ, 
വട്ടിയൂർക്കാവ് പി . ഒ., തിരുവനന്തപുരം- 13 എന്ന വിലാസത്തിൽ 
ലഭി ക്ക ത്തക്ക വണ്ണം സമർപ്പിക്കേ ണ്ട താ ണ് . ഏതെങ്കിലും 
കാരണത്താൽ 9 - 9 - 2012 - ൽ ദർഘാസ്/ ലേലം നടക്കാതെ വരിക 
യാണെങ്കിൽ 10 - 9- 2012 -ാം തീയതി ദർഘാസുകൾ സ്വീകരിക്കുന്ന 
താണ്. ദർഘാസ് സ്വീകരിക്കേണ്ട ദിവസം പൊതു അവധിയായി 
വന്നാൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം പ്രസ്തുത സ്ഥലത്തും 
സമയത്തും ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. 
1. Horizontal sparker fitter press for honey filtering 

( stainless steel) ( 70 ,000) 

1 HP Motor and 1/ 2 Centrifugal Pump - 1 No . 
2. Honey dryer- Capacity 50 Kg. ( 15,000 ) - 1 No. 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 9 -9 -2012 , 
- 3.30 മണി. 


പ്രവൃത്തി തീർക്കേണ്ട കാലാവധി- - എഗ്രിമെന്റ് തീയതി 
മുതൽ 20 ദിവസം. 


- മുകളിൽപറഞ്ഞ ഉൽപ്പന്ന ങ്ങൾ സ്വന്തം ചെല വിൽ 
എ . ബി . പി . റെയിഞ്ച്, കോട്ടൂ രിലെ തടിയിതര വന വിഭവ 
ശേഖരണ സംസ്കരണ കേന്ദ്രത്തിൽ എത്തിച്ച് പ്രവർത്തന 
ക്ഷമമാകുംവിധം സ്ഥാപിക്കേണ്ടതാണ്. 


ടി സാധനങ്ങളുടെ വിതരണം സംബന്ധിക്കുന്ന കൂടുതൽ 
വിവരങ്ങൾ തിരുവനന്തപുരം വൈൽഡ് ലൈഫ് വാർഡന്റെ 
ഓഫീസിൽ നിന്നും പ്രവൃത്തി ദിവസങ്ങളിൽ അന്വേഷിച്ച് 
അറിയാവുന്നതാണ്. 


- 8. സാധനസാമഗ്രികൾ ഉടമ്പടി കാലാവധിമുതൽ 20 ദിവസ 

ത്തി നകം സപ്ലെ ചെയ്യേണ്ടതും പ്രവർത്ത ന 
ക്ഷമമാകുംവിധം സ്ഥാപിക്കേണ്ടതുമാണ്. മേൽ സമയത്തി 
നു ള്ളിൽ അപകാരം ചെയ്യാത്ത പക്ഷം ദർഘാസ് 
തുകയുടെ 2 % പിഴ ഈടാക്കി 10 ദിവസം കൂടി 
കാലാവധി ദീർഘിപ്പിച്ച് നൽകുന്നതാണ്. 


നിബന്ധനകൾ 


9. സപ്ലെചെയ്ത് സ്ഥാപിച്ച സാധനങ്ങൾക്കുള്ള ബിൽ 
തുക ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം പരിശോധിച്ച് 
ബോദ്ധ്യപ്പെട്ടതിനുശേഷം ചെക്കായി നൽകുന്നതാണ്. 


1. ദർഘാസ് ഫോറം ആവ ശ്യ മു ള്ള വർ / ലേല ത്തിൽ 
പങ്കെടുക്കുന്നവർ, അവരെ തിരിച്ചറിയുന്നതിന് ബന്ധപ്പെട്ട 
വില്ലേജ് ഓഫീസർ നൽകിയ സർട്ടിഫിക്കറ്റ് ഇലക്ഷൻ 
കമ്മീഷൻ നൽകി യിട്ടുള്ള തിരിച്ച റി യൽ കാർ ഡ് 
അല്ലെങ്കിൽ ഇൻ ഡ്യൻ പാസ്പോർട്ട് ഏതെങ്കിലും 
ഒന്നിന്റെ സാക്ഷ്യപ്പെടുത്തിയ ഫോട്ടോകോപ്പി സഹിതം 
അപേക്ഷിക്കേണ്ടതാണ്. ഹാജരാക്കുന്ന സർട്ടിഫിക്കറ്റിന്റെ 
അസ്സൽ പരിശോധനയ്ക്ക് ലഭ്യമാക്കേണ്ടതാണ്. 


10. ഉടമ്പടി പ്രകാരമുള്ള സാധനങ്ങൾ നിശ്ചിത സമയത്തി 

നു ള്ളിൽ സപ്ലെ ചെയ്ത് സ്ഥാപിക്കാത്ത പക്ഷം 
ദർ ഘാ സു കാ രന്റെ ന ഷ് ടോ ത്ത ര വാ ദി ത്വ ത്തിൽ 
പുനർദർഘാസ് നടത്തുന്നതും സെക്യൂരിറ്റി തുക സർക്കാ 
രിലേക്ക്കണ്ടുകെട്ടുന്നതുമാണ്. ഇത്തരത്തിൽ നഷ്ടമുണ്ടാ 
യാൽ പുനർദർഘാസിൽ വച്ചുണ്ടാകുന്ന നഷ്ടം റവന്യൂ 
റിക്ക വറി നട പടികൾ മുഖാന്തിരം സർക്കാരിലേക്ക് 
ഈടാക്കുന്നതാണ്. 


2. ലേലത്തിലോ ദർഘാസിലോ പങ്കെടുക്കുന്നതിന് മുൻപായി 
ടി യന്ത്രങ്ങളുടെ ഡിസൈൻ, Specification എന്നിവ 
സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ തിരുവനന്തപുരം 
വൈൽഡ് ലൈഫ് വാർഡന്റെ ഓഫീസിൽ നിന്നും 
ലഭ്യമാകുന്നതാണ്. 


11. വനം വകു പ്പിലെ ദർ ഘാ സു കൾ സംബ ന്ധിച്ചുള്ള 
നിലവിലുള്ള പൊതു നിബന്ധനകൾ ഈ ദർഘാസിനും 
ബാധകമായിരിക്കും. 


3. സപ്ലെ ചെയ്യാനുദ്ദേശിക്കുന്ന സാധനസാമഗ്രികളുടെ 
വിശദമായ സ്പെസിഫിക്കേഷൻ ദർഘാസിനോടൊപ്പം 
സമർപ്പിക്കേണ്ടതാണ്. അതോടൊപ്പം Tax, Cess എന്നിവ 
സംബന്ധിച്ച വിശദവിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തേണ്ട 
താണ്. 


വൈൽഡ് ലൈഫ് വാർഡന്റെ ഓഫീസ്, 
സോഷ്യൽ ഫോറസ്ട്രി കോംപ്ലക്സ്, 
പി. റ്റി . പി. നഗർ, 
വട്ടിയൂർക്കാവ് പി. ഒ., 

- ( ഒപ്പ്) 
തിരുവനന്തപുരം- 13. 

വൈൽഡ് ലൈഫ് വാർഡൻ. 


4. ദർഘാസ്/ ലേലം സ്വീകരിക്കുന്നതിനോ നിരാകരിക്കുന്ന 
തിനോ ഉള്ള അധികാരം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനിൽ 
നിക്ഷിപ്തമായിരിക്കും. 


5. പൂരിപ്പിച്ച ദർഘാസുകൾ 9- 9 - 2012 3 മണിക്ക് മുമ്പായി 
കിട്ടത്തക്കവണ്ണം സീൽചെയ്ത കവറിൽ നേരിട്ടോ തപാൽ 
മാർഗ്ഗമോ വൈൽഡ് ലൈഫ് വാർഡൻ, വൈൽഡ് ലൈഫ് 
ഡിവിഷൻ, വട്ടിയൂർക്കാവ് പി. ഒ., തിരുവനന്തപുരം-13 
എന്ന വിലാസത്തിൽ എത്തിക്കേണ്ടതാണ്. ദർഘാസിനോ 
ടൊപ്പം ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽ നിന്നും 
തിരുവനന്തപുരം വൈൽഡ് ലൈഫ് വാർഡിന്റെ പേരിൽ 
വാങ്ങിയിട്ടുള്ള നിശ്ചിത തുകയ്ക്കുള്ള നിരതദ്രവ്യം അടച്ച 
ഡിമാന്റ് ഡ്രാഫ്റ്റ് അടക്കം ചെയ്യേണ്ടതാണ്. ദർഘാസുകൾ 
നൽകിയിട്ടുള്ളവർ നിർദ്ദിഷ്ട സ്ഥലത്തും സമയത്തും 
ഹാജരാകേണ്ടതാണ്. നിശ്ചിത സമയം കഴിഞ്ഞ് ലഭിക്കുന്ന 
ദർഘാസുകൾ യാതൊരു കാരണവശാലും സ്വീകരി 
ക്കുന്നതല്ല. 


6. ലേലത്തിലോ/ദർഘാസിലോ കുറഞ്ഞ തുക കാണിച്ചി 
രിക്കുന്ന ആൾക്ക് ലേലം താൽക്കാലികമായി ഉറപ്പിക്കുന്ന 
താ ണ്. ദർഘാ സു കൾ 9 - 9 - 2012 ഉച്ചയ്ക്ക് ശേഷം 
3 മണിക്ക് അപ്പോൾ ഹാജരുള്ള ദർഘാസു കാരുടെ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതായിരിക്കും. 


7. ദർഘാസ് ഉറപ്പിച്ച് അറിയിപ്പ് ലഭിച്ചുകഴിഞ്ഞാൽ 10 ദിവസ 

ത്തിനുള്ളിൽ വിജയിയായ ദർഘാസുകാരൻ ദർഘാസ് 
തുകയുടെ 5 % സെക്യൂരിറ്റി തുക കെട്ടിവച്ച് നിശ്ചിത 

ഫോറ ത്തിലുള്ള ഉടമ്പടി വയ് ക്കേ ണ്ട താ ണ് . ഈ 
കാലാ വധി യാതൊരു കാര ണ വ ശാലും നീട്ടി 
നൽകുന്നതല്ല. 


